65 


Kothamangalam Taluk 


( 3 ) 


നമ്പർ എ4-9927 / 2020 . 


2021 ജനുവരി 13 . 


പരസ്യം 


( 1 ) 


നമ്പർ എ4-41 / 2021 . 


2021 ജനുവരി 14 . 


കോത മം ഗലം താ ലൂ ക്കിൽ വാരപ്പെട്ടി വില്ലേ ജിൽ 
ഇളങ്ങവം കരയിൽ ശ്രീവിഹാർ വീട്ടിൽ കെ . എം . കേശവപിള്ള 
ഭാര്യ രാധാമണി , പി . എന്നവർ 26-1-2008 - ൽ മണപ്പെട്ടിട്ടുള്ളതാണ് . 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി ടിയാളുടെ 
നിയമാനുസൃത അവകാശികൾ താഴെ പറയുന്നവരാണെന്നു 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽക ണ മെന്ന് കാണിച്ച് 
പരേത യുടെ ഭർത്താവ് കെ . എം . കേശവപിള്ള സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ വാര പ്പെട്ടി വില്ലേജാഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തിയതിൽ താഴെ പേർ പറയുന്നവരാണ് 
അവകാശികൾ എന്ന് അറിവായിരിക്കുന്നു . 


കാത മ ഗ ലം 


കോതമംഗലം താലൂക്കിൽ കോതമംഗലം വില്ലേജിൽ 
കറുകടം കരയിൽ വടക്കേപുറത്തുകൂടി വീട്ടിൽ വി . കുര്യാക്കോസ് 
മകൻ ബേബി , വി . കെ . എന്നയാൾ 24-7-2020 - ൽ മരണപ്പെട്ടിട്ടു 
ള്ളതാണ് . വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി 
ടിയാന്റെ നിയമാനുസൃത അവകാശികൾ താഴെ പറയുന്നവരാ 

ണെന്നു കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ചു 
പരേതന്റെ മക്കളായ കുര്യൻ ബേബി , ജോൺസ് ബേബി 
എന്നി വർ സമർപ്പിച്ച് 

അപേക്ഷയിൽ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ 

പേർ പറയുന്ന വരാണ് അ വ കാ ശി കൾ എന്ന് 
അറിവായിരിക്കുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


താഴ 


ബന്ധം 


ക്രമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


1 


കുര്യൻ ബേബി 


മകൻ 


30 


നമ്പർ 


ബന്ധം 


2 


ജോൺസ് ബേബി 


25 


1 


കെ . എം . കേശവപിള്ള 


ഭർത്താവ് 


75 


( പരേതന്റെ ഭാര്യ ഗ്രേസി 14-4-2016 - ൽ മരണപ്പെട്ടുപോയിട്ടു 
ള്ളതാണ് ) 


2 


ശ്രീകാന്ത് , കെ . 


മകൻ 


44 


3 


ശ്രീരാജ് , കെ . 


38 


മുകളിൽ പേർ ചേർത്തിട്ടുള്ള വ രാണ് പരേ തയുടെ 
നിയമാനുസൃത അവകാശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആക്ഷേ പ മുള്ള വർ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോതമംഗലം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം സമർപ്പിക്കേ ണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


മുകളിൽ പേർ ചേർത്തിട്ടുള്ളവരാണ് പരേതന്റെ നിയമാ 
നുസൃത അവകാശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗ സ റ്റിൽ പ്രസി ദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ 
കോതമംഗലം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
സ്വീകരിക്കുന്നതല്ല . 

( 4 ) 
നമ്പർ എ4-10448 / 2020 . 

2021 ജനുവരി 13 . 


നമ്പർ എ4-10408 / 2020 . 


2021 ജനുവരി 13 . 


കോത മം ഗലം താ ലൂ ക്കിൽ കട പൂർ വില്ലേ ജിൽ 
തെക്കേ പുന്നമറ്റം കരയിൽ പരുന്തുംപ്ലാക്കൽ വീട്ടിൽ പൈലി 
മത്തായി എന്നയാൾ 9-2-2020 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . വിവിധ 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി ടിയാന്റെ നിയമാനുസൃത 
അവകാശികൾ താഴെ പറയുന്നവരാണെന്നു കാണിക്കുന്ന 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ മകൻ 
മത്തായി 

വർക്കി സമർപ്പിച്ച അപേക്ഷയിൽ കട പൂർ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ 

പേർ പറയുന്നവരാണ് അ വ കാ ശി കൾ എന്ന് 
അറിവായിരിക്കുന്നു . 


കോതമംഗലം താലൂക്കിൽ പല്ലാരിമംഗലം വില്ലേജിൽ 
പല്ലാരിമംഗലം കരയിൽ കല്ലും പുറത്ത് വീട്ടിൽ ഇസ്മെയിൽ 
മകൻ പരീത് , കെ . ഐ . എന്നയാൾ 22-9-2013 - ൽ മരണപ്പെട്ടിട്ടു 
ള്ളതാണ് . വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി 
ടിയാന്റെ നിയമാനുസൃത അവകാശികൾ താഴെ പറയുന്നവരാ 

ണെന്നു കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ മകൻ നിഷാദ് , കെ . പി . സമർപ്പിച്ച അപേക്ഷയിൽ 
പല്ലാരിമംഗലം വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിയതിൽ താഴെ പേർ പറയുന്നവരാണ് അവകാശികൾ 
എന്ന് അറിവായിരിക്കുന്നു . 


താഴെ 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


1 


ഫാത്തിമ്മ 


ഭാര്യ 


61 


നമ്പർ 


ബന്ധം 


2 


നിഷാദ് , കെ . പി . 


മകൻ 


41 


1 


മത്തായി വർക്കി 


മകൻ 


80 


3 


നൌഷാദ് , കെ . പി . 


35 


3 


2 


റോസമ്മ മത്തായി 


മകൾ 


72 


4 


അൻഷാദ് 


29 


3 3 


3 


ജോണി 


മകൻ 


66 


മുകളിൽ പേർ ചേർത്തിട്ടുള്ളവരാണ് പരേതന്റെ നിയമാ 
നുസൃത അവകാശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസി ദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ 
കോതമംഗലം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം രേഖാ മൂലം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ല . 


മുകളിൽ പേർ ചേർത്തിട്ടുള്ളവരാണ് പരേതന്റെ നിയമാ 
നുസൃത അവകാശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ കോതമംഗലം 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി ആക്ഷേപം 
രേഖാമൂലം സമർപ്പിക്കേ ണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


കോതമംഗലം . 


Gaz . No. 17 / 2021 / DTP ( CLR - Supplement ) . 


235 


